Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. 02 ). mm 
KL / TV (N )/ 12 / 2009 - 2011 


ERALA 


VMENTO 


दव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


16th March 2010 

2010 2002 16 
25th Phalguna 1931 
1931 nodumo 25 


> 11 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


Neyyattinkara . 


(Handloom ). 


NOTIFICATION 


No. NTA /HL/ T.429/2010 . 19th February 2010 . 

[Under Rule 69(2) of the Kerala Co -operative Societies 
Rule 1969 .] 


NOTIFICATION 
No. PL /IND / PL .470 / 2010 . 25th January 2010 . 

[Under Rule 69 (2 ) of the Kerala Co -operative Societies 
Rule 1969 .] 

Whereas the undersigned appointed as Liquidator of 
Mulluvila powerloom Industrial Co -operative Society Ltd . 
No. PL . 470 , Thirupuram P. O . as per Order No. CS5/ 
11095 /2009 dated 21 - 12 - 2009 of the General Manager, 
District Industries Centre , Thiruvananthapuram . 

And whereas the undersigned has taken charge as 
such on 11- 1 - 2010 it is hereby notified that all Claims 
against the said Society if any shall be preferred within 60 
days from the date of publication of this notice before 
the undersigned in writing and the Claims not preferred 
accordingly within the stipulated period will not be 
Considered on any account. 


Whereas the undersigned appointed as Liquidator of 
Thiruvananthapuram Sai Engineering Industrial 
Co-operative Society Ltd .No. T. 429 , Thekkummoodu , 
Pattom P. O ., Thiruvananthapuram as per Order No. CS5 / 
12213 /94 dated 24 - 9 -2008 of the General Manager , District 
Industries Centre, Thiruvananthapuram . 


And whereas the undersigned has taken charge as 
such and it is hereby notified that all Claims against the 
said Society , if any, shall be preferred within 60 days from 
the date of publication of this notice before the 
undersigned in writing and the Claims not preferred 
accordingly within the stipulated period will not be 
Considered on any account. 


Office of the Senior Co-operative (Sd .) 
Inspector (HL ), Kanjiramkulam Liquidator, 
Taluk Industries Office, Senior Co -operative Inspector 


Office of the Senior Co -operative 


( Sd .) 


16th MARCH 2010 ] 


INDUSTRIES DEPARTMENT 


Inspector (HL ), Neyyattinkara Liquidator, 
Taluk Industries Office, Senior Co- operative Inspector 
Neyyattinkara . 

(Handloom ). 


PROCEEDINGS 


of powers delegated upon me as per the Kerala 
Co - operative Society s Act - 1969, as Registrar of 
Industrial Co - operative Societies, I here by appoint 
Sri. S . Ashok Kumar, SCI (1 ) of this office as liquidator of 
Pazhakulam Soda Manufacturing ICS, Ltd . No. S . 
IND (PTA )-4 , Pazhakulam , Adoor, as per Section -72 ( 1) 
of the KSC s Act. 

The liquidator is directed to take charge and control 
of the society and complete the liquidation work , within 
one year and windup the affairs of the society . 


OF THE GENERAL MANAGER , DISTRICT INDUSTRIES CENTRE , 

THIRUVANANTHAPURAM 


No. CS -5 /11095 /2009. 


21st December 2009. 


( 2 ) 


Read :— U . O . Note No. Cs.8/7883/07 dated 7 -12- 2009 of 

the Dy. Registrar, DIC , Thiruvananthapuram . 
The Administrator M / s Mulluvila Powerloom 
Industrial Co - operative Society Ltd . No. PL . 470 , has 
reported that the society is dormant for the last several 
years and there is no scope for revival. He has 
recommended for winding up of the society . 

ORDER 
In the above circumstances stated above , I by virtue 
of powers conferred up on me under Section 71 (2) of 
the KCS Act 1969 do hereby order the affairs of 
M /s . Mulluvila Powerloom Industrial Co - operative 
Society Ltd . No. PL . 470 , may be wound up and 
Sri . L . Surendran , Senior Co -operative Inspector (HL ), 
Kanjiramkulam Circle is appointed as Liquidator under 
Section 72 ( 1) of the KCS Act 1969. The Liquidator will 
take charge of the assets and records of the society and 
also furnish the date of taking over the charge of the 
society . The progress of Liquidation work will be 
reported immediately. 


No. D /2830/2008 . 

28th July 2009 
Ref: — Enquiry Report No . HL/29 /2009 , dated 28 -3- 2009 of 

SCI, Handloom . 

The Sherin Vanitha ICS, Ltd . No. S .IND (PTA ) -60, 
Thelliyoor is registered with the Industries Department on 
17 - 12 - 1996 . The objective of the society is the 
Manufacturing and selling of Readymade Garments. The 
society was dormant from 12 -4 -2001. Section -65 enquiry 
was ordered and the enquiry officer reported that there is 
no scope for reviving the society and the members of the 
society are not interested to continue the function of the 
society and recommended to liquidate the function of the 
society. Hence this order. 

ORDER 
In the circumstances stated above , in exercise of 
powers delegated upon me as per the Kerala 
Co -operative Society s Act- 1969, as Registrar of 
Industrial Co - operative Societies, I here by appoint 
Sri S . Ashok Kumar, SCI (1) of this office as liquidator of 
M /s. Sherin Vanitha Industrial Co -operative Society , Ltd . 
No. S .IND (PTA )-60, Thelliyoor, as per Section - 72 (1 ) of the 
KSC s Act. 

The liquidator is directed to take charge and control 
of the society and complete the liquidation work , within 
one year and windup the affairs of the society . 


District Industries Centre, 
Thiruvananthapuram . 


( Sd .) 
General Manager. 


PROCEEDINGS 
OF THE GENERAL MANAGER , DISTRICT INDUSTRIES CENTRE, 

PATHANAMTHITTA 


No . D /2294 /2008. 


7th December 2009. 


Ref: - 1. This Office Proceeding of even No. dated 28-7 - 2009. 

2 . Report No. Liq./78 /09 /29 the Liquidator 

(SCI-1), dated 28 - 10 -2009 . 


No. D /2290 /2008 . 

28th July 2009. 
Ref:– Enquiry Report No. JCI/40 /2000 , dated 22- 12 - 2008 

of JCI, (1 ) 

The Pazhakulam Soda Manufacturing ICS , Ltd . 
No. S. IND (PTA ) -4 , Pazhakulam is registered with the 
Industries Department on 22 -7 - 1994 . The objective of the 
society is the Manufacturing and selling of Aerated water. 
The society was dormant on 6 - 8 - 1997. Section -65 enquiry 
was ordered and the enquiry officer reported that there is 
no scope for reviving the society and the Members of 
the society are not interested to continue the function of 
the society and recommended to liquidate the function of 
the society. Hence this order. 

ORDER 
In the circumstances stated above, in exercise 


Kairaly Vanitha ICS, Ltd . No. S .IND (PTA )- 78 , 
Kummannoor, Konni, Pathanamthitta was registered on 
21- 11 -1998 having 11 members. As per proceeding “ 1st 
cited above , the society was ordered to be wound up 
and the liquidator took charge on 28 -7 -2009 . 


Since all the formalities as per rule 69 has been 
completed the liquidator has recommended for the 
cancellation of the registration . The liquidator has 


16th MARCH 2010] 


INDUSTRIES DEPARTMENT 


സമർപ്പിക്കേണ്ടതാണ്. 


ജില്ലാ വ്യവസായകേന്ദ്രം, 
പത്തനംതിട്ട, 
കോഴഞ്ചേരി. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


നോട്ടീസ് 


furnished a NIL Balance sheet, as on 31 - 3 - 2009 . Hence 
there is no liability outstanding against the society to 
Government or any other agency /members /organizations 
and no asset to be recovered . Hence this order . 

ORDER 
In the circumstances cited above, I in exercise of 
powers conferred upon me as the Registrar Under Section 
74 of KCS Act 21 of 1969 do hereby ordered finally 
wound up the affairs and cancel the registration of the 
Kairaly Vanitha ICS, Ltd . No. S .IND (PTA )- 78 , Konni, 
Pathanamthitta . The liquidator shall keep the records of 
the Society for a period of further three years and 
destroy with prior permission of the undersigned . 


-- നമ്പർ ജെ . സി . ഐ . (എച്ച്. എൽ. ഒ.)/ 198/ 2007 . 

2010 ജനുവരി 19. 


- ആലപ്പുഴ ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 
22 - 2 - 2007 - ലെ സി / 6572 / 97 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 
പഞ്ചായത്തിൽ സ്ഥിതിചെയ്യുന്ന 198 -ാം നമ്പർ അംബേദ്കർ 
ഹാന്റിക്രാഫ്റ്റ് വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്റ് 
ചെയ്യുന്നതിന് ഉത്തരവാകുകയും ജില്ലാ വ്യവസായകേന്ദ്രം 
ജൂനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ (എച്ച്. എൽ. ഒ.) റെ 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ലിക്വിഡേറ്റർ 
ടി സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


- ടി സംഘത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
അവകാശങ്ങളും സാധ്യതകളും പരിഗണിക്കുന്നതല്ലെന്നും 
ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


No. D - 2361/ 2008 . 

1st January 2010 . 
Ref : - 1 . This Office Proceeding of even No., dated 

22 -8 -2009 . 
2. Report No. Liq ./ 71 /09 of Junior Co -operative 

| Inspector, dated 2-12 -2009. 
M / s. Sree Prabha Industrial Co - operative Society 
Ltd . No . S . IND (PTA ) -71, Kulanada, Pathanamthitta was 
registered on 19 - 11 - 1997 having 10 members . The 
authorised share capital of the society was Rs. 20 , 000 . 
Accordingly , the society was registered and the bye-law 
was approved by the Registrar. As per proceeding "1st 
cited above , the society was ordered to be wound up 
and the liquidator took charge on 22 -8 - 2009 . 

Since all the formalities as per Rule 69 has been 
completed , the liquidator has recommended for the 
cancellation of the registration . The liquidator has 
furnished a Nil balance sheet, as on 2 - 12 - 2009 . Hence 
there is no liability outstanding against the society to 
Government and any other agency /members/organizations 
and no asset to be recovered . Hence this order. 

ORDER 
In the circumstances cited above , I in exercise of 
powers conferred upon me as the Registrar Under Section 
74 of KCS Act 21 of 1969 do hereby ordered final 
wound up of the affairs and cancel the registration of 
M / s. Sree Prabha ICS, Ltd . No. S . IND (PTA )- 71, Kulanada, 
Pathanamthitta . The liquidator shall keep the records 
of the society for a period of further three years and 
destroy with prior permission of the undersigned . 


അംബേദ്കർ ഹാന്റി ക്രാഫ്റ്റ്സ്, 
വ്യവസായ സഹകരണ സംഘം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


നോട്ടീസ് 


നമ്പർ 235/ 1/2010 / ലി. 


. 


2010 ജനുവരി 25. 


District Industries Centre , 
Pathanamthitta . 


| (Sd.) 
General Manager. 


ആലപ്പുഴ ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 
1- 9 - 2005 -ാം തീയതിയിലെ ജി - 2546 / 02 -ാം നമ്പർ ഉത്തരവ് 
പ്രകാരം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ നെടുമുടി 
പഞ്ചായത്തിൽ സ്ഥിതിചെയ്യുന്ന എസ്. ഇൻഡ് ( എ ) 235 -ാം 
നമ്പർ കുട്ടനാട് താലൂക്ക് വ്യവസായ സഹകരണ സംഘം 
ലിക്വി ഡേറ്റ് ചെയ്യു ന്ന തിന് ഉത്ത ര വാ കു കയും ജില്ലാ 
വ്യവസായകേന്ദ്രം ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
( ഇൻഡ്) ആലപ്പുഴയെ സംഘ ത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതല ഏൽക്കു 
കയും ചെയ്തിട്ടുണ്ട്. ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും 
എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ടി നോട്ടീസ് 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നോട്ടീസ് 
നമ്പർ ഡി - 171/ 08. 

2009 ഡിസംബർ 30. 
- ലിക്വി ഡേ ഷനിലു ളള മല്ലപ്പള്ളി ടയർ റീ ട്രേഡിംഗ് 
വ്യവസായ സഹകരണസംഘം S. IND (PTA ) - 25 , പാടിമണിന്റെ 
ലിക്വിഡേഷൻ പ്രവർത്തനങ്ങൾ സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ 
റദുചെയ്യുന്നതിന് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ 
ഈ ഗസറ്റ് വിജ്ഞാപനത്തീയതിമുതൽ ഒരു മാസത്തിനകം 
ലിക്വിഡേറ്ററായ പത്തനംതിട്ട ജില്ലാ വ്യവസായകേന്ദ്രത്തിലെ 
ജൂനിയർ സഹ ക രണ ഇൻ സ് പെക്ടർക്ക് രേഖാമൂലം 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
അവകാശവാദങ്ങളും പരിഗണിക്കുന്നതല്ലെന്നും ഇതിനാൽ 


16th MARCH 2010) 


INDUSTRIES DEPARTMENT 


| 10 


ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


കുട്ടനാട് താലൂക്ക് 
വ്യവസായ സഹകരണ സംഘം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


പ്രവർത്തനം നിർത്തൽ ചെയ്ത് സമാപീകരണം നടത്തുന്ന 
തിനായി കോഴിക്കോട് ജില്ലാ വ്യവസായകേന്ദ്രത്തിലെ സീനിയർ 
കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ സൂചന ഒന്നുപകാരം 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായി. എന്നാൽ സംഘത്തിന്റെ 
ലിക്വി ഡേ ഷൻ നട പടികൾ തുടർന്ന് നട ത്തു ന്ന 
തിനാവശ്യമായ റിക്കാർഡുകളോ ആസ്തികളോ ഏറ്റെടുക്കാൻ 
കഴിഞ്ഞിട്ടില്ലെന്നും ക്ളെയിം നോട്ടീസ് പരസ്യപ്പെടുത്തി നാളിതു 
വരെയായിട്ടും ആരുംതന്നെ യാതൊരുവിധ അവകാശങ്ങളുമായി 
സമീപിച്ചിട്ടില്ലെന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ടു ചെയ്തു . സംഘം 
ലിക്വിഡേഷനിലായി 36 വർഷം കഴിഞ്ഞിട്ടും സംഘത്തിന്റെ 
ആസ്തികൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇനിയും 
ആസ്തികൾ വീണ്ടെടുത്ത് നടപടി സ്വീകരിക്കുക സാധ്യമായ 
കാര്യമല്ല എന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ടുചെയ്തു . 


കോഴിക്കോട് ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ 

- മാനേജരുടെ നടപടിക്രമം 


നമ്പർ സി .3 - 6998 / 74. 


2010 ഫെബ്രുവരി 10 . 


ഉത്തരവ് 


സൂചന: - (1) കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം 

ജനറൽ മാനേ ജ രുടെ 14 - 12 - 1973 - ലെ 

സി3 - 6998 / 74 -ാം നമ്പർ ഉത്തരവ്. 
(2) 31- 10 -2009 - ലെ ലിക്വിഡേറ്ററുടെ കത്ത്. 


കൊയിലാണ്ടി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 
വർക്കേഴ്സ് ICS ലിമിറ്റഡ് നമ്പർ- S IND ( D ) 196 - ന്റെ 


മേൽ സാഹചര്യങ്ങൾ വിലയിരുത്തി 1969 - ലെ കേരള 
കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 21- ലെ വകുപ്പ് 74 
അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് 
കൊയിലാണ്ടി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് 
ICS ലിമിറ്റഡ് നമ്പർ- S IND (D ) 196- ന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തര വാ കു ന്നു . സംഘ ത്തിന്റെ റിക്കാർഡുകൾ 
3 വർഷക്കാലം ലിക്വി ഡേറ്റർ സൂക്ഷിക്കേണ്ടതും ജനറൽ 
മാനേജരുടെ അനുമതിയോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


ജില്ലാ വ്യവസായകേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


